Reg . No. KL /TV (N )/ 12 


Government ofKerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


7th February 1981 


Vol. XXVI) . Trivandrum , 


Saturday, 


[No. 110 


18th Magha 1902 


GOVERNMENT OF KERALA 


Housing ( J ) Department 


WITHDRAWAL NOTIFICATION 


G.O. (Rt) No. 177 /81/Housing . 


Dated , Trivandrum , 4th February, 1981 . 


S. R. O. No. 176 /81. - Under sub -section (1) of section 52 of the Kerala 
Land Acquisition Act, 1961 (Act 21 of 1962), the Government of Kerala 
hereby withdraw from the acquisition of lands mentioned in the Schedule 
hereto annexed in respect of which the land acquisition proceedings were 
initiated by the issue of the Notification No. A. 247/79 dated the 25th May , 
1979 under sub -section ( 1) of section 3 thereof published at pages 1887 and 
1888 in Part III of the Kerala Gazette No. 26 dated the 26th Junc , 1979 and 
the Declaration under section 6 of the said Act published at page 2532 in 
Part III of the Kerala Gazette No. 35 dated the 28th August, 1979 . 

33 /475 /MC. 


2 


SCHEDULE 


District.--- Palghat " 
Village . - Ottappalam - 2 


Taluk . - Ottappalam 
Desom .-- Palappuram 


Serial No. 


Sy. No. 


Description 


Extent ( Hectares ) 


O.D 


22 


27/3 
27/4 
27/5 
28/3 


2 
3 
4 
5 


0.1200 
0.1740 
3.4704 
3.8380 
0.0292 


> 


59 


28/7 


27 


Total 


7.6316 


By order of the Governor, 


K. C. SANKARANARAYANAN , 


Special Secretary to Government. 


Explanatory Note 
(This is not part of the Notification but is intended to indicate its general 
purport). 


The Secretary, Housing Board has requested Government to take steps 
to withdraw from the land acquisition proceedings in survey numbers 
27/3, 4 , 5, 28/3 and 7. This Withdrawal Notification is intended to achieve the 
above purpose. 

Cost of damages, if any, involved in this case will be paid 
to the owner by the Kerala State Housing Board in due course . 


എസ്. ആർ. ഒ. നമ്പർ 17 6 / 81. – 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ് (1961 - ലെ 21) 

52 -ാം വകുപ്പ് 1 ഉപവകുപ്പു പ്രകാരം 
ഇതോടൊപ്പം ചേർത്തിട്ടുളള പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 1979 ജൂൺ 26 -ാം 
തീയതിയിലെ 26 

എന്ന നമ്പർ 

കേരളാ 

ഗസററിൻറ III-ാം ഭാഗത്ത 
1887-1888 പേജുകളിൽ പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പ് 1 -ാം ഉപ 
വകുപ്പു പ്രകാരമുളള 1979 മേയ് 25 -ാം തീയതിയിലെ എ . 247/79 എന്ന 
നമ്പരായി പ്രസിദ്ധീകരിച്ച വിജ്ഞാപനവും, പ്രസ്തുത ആക്ററ് 6 -ാം 
വകുപ്പു പ്രകാരം 1979 ആഗസ്ററ് 28 -ാം തീയതിയിലെ 35 എന്ന നമ്പർ 
കേരളാ ഗസററിൻ III-ാം ഭാഗത്ത് 2532 -ാം പേജിൽ ( പസിദ്ധീകരിച്ച 
( പഖ്യാപനപകാരവും സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുളള സ്ഥലം 
വിലയ്ക്കെടുക്കുന്നതിൽനിന്നും കേരള സർക്കാർ ഇതിനാൽ പിൻവാങ്ങുന്നു . 


പട്ടിക 


ഡിസ്ട്രിക്ററ്. - പാലക്കാട് 
വില്ലേജ്. - ഒററപ്പാലം 


താലൂക്ക്. 

- ഒററപ്പാലം 
ദേശ ം . 

ം.-- പാലപ്പുറം 


വിവരണം 


സർവ്വേ നമ്പർ 


കമ നമ്പർ 


വിസ്തീർണ്ണം 
( ഹെക്ടറിൽ) 


ഒ.ഡി. 


1 . 
2 . 
3 . 
4 . 
5 . 


27/3 
27/4 
27/5 
28/3 
28/ 7 


0 , 12 0 0 
0 , 174 0 
3. 47 0 4 
3. 83 8 0 
0 , 0 29 2 


ആകെ 


7. 6316 


ഗവർണ്ണറുടെഉത്തരവുപകാരം, 


കെ . സി . ശങ്കരനാരായണൻ, 
ഗവൺമെൻറ് സ്പെഷ്യൽ സെകട്ടറി. 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല , 

എന്നാൽ അതിന്റെ 

പൊതു 
ഉദ്ദേശം വ്യക്തമാക്കുന്നതിന് ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ്). 

27/3 , 4 , 5 , 28/3 , 28/7 എന്നീ സർവ്വേ നമ്പരുകളിലെ സ്ഥലമെടുപ്പു 
നടപടികളിൽനിന്നും പിൻവാങ്ങുന്നതിന് ഭവന നിർമ്മാണ ബോർഡ് സെകട്ടറി 


4 


സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 

മേൽ പറഞ്ഞ കാര്യം നിറവേറ്റുന്ന 
ഈ 

പിൻവാങ്ങൽ 
തിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ് 

വിജ്ഞാപനം. 

ഈ 
സംഗതിയിൽ എന്തെങ്കിലും നഷ്ടംഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയത് ഭൂ ഉടമകൾക്ക 
കേരള സംസ്ഥാന ഭവന നിർമ്മാണബോർഡ് യഥാകാലം നൽകുന്നതാണ്. 


T RINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


